Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERN 


കേ 


ക്കാർ 


രള സർക്കി 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


31st July 2012 
2012 ജൂലൈ 31 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. | 31 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


9th Sravana 1934 
- 1934 ശാവണം 9 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


കോട്ടയം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ: ശ്രീമതി മിനി ആന്റണി ഐ . എ .എസ്.) 


നമ്പർ എച്ച്1- 52857 / 08( 2 ). 


- 2010 സെപ്റ്റംബർ 30. 


സൂചന : - തൊഴിലും പു ന ര ധി വാ സവും ( ഇ ) വകുപ്പ് 

സക ട്ട റിയുടെ 269 06 / 23/ 2009 / തൊഴിൽ, 
30 - 4- 2010 -ാം തീയതിയിലെ കത്ത്. 


1976 - ലെ അടിമ വേല (നിരോ ധ ന ) നിയ മ ത്തിന്റെ 
സെക്ഷൻ 13 പ്രകാരം കോട്ടയം സബ് ഡിവിഷണൽതല 
വിജിലൻസ് കമ്മിറ്റി രൂപീകരിക്കുന്നതിനുള്ള അധികാരം ജില്ലാ 
കളക്ടർമാരിൽ നിക്ഷിപ്തമാക്കി സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന 
സാഹ ച ര്യ ത്തിൽ, 1976 - ലെ അടിമ വേല ( നി രോ ധ ന ) 
നിയമത്തിന്റെ സെക്ഷൻ 13 പ്രകാരം ഉള്ള കോട്ടയം സബ് 
ഡിവിഷണൽ വിജിലൻസ് കമ്മിറ്റി താഴെപ്പറയുന്ന അംഗങ്ങളെ 
ഉൾപ്പെടുത്തി രൂപീകരിച്ച് ഇതിനാൽ ഉത്തരവായിരിക്കുന്നു. 


ചെയർമാൻ 


- (2) 


നമ്പർ എച്ച്1- 52857/ 08( 3). 

| 2010 സെപ്റ്റംബർ 30. 
സൂചന; തൊഴിലും പു ന ര ധി വാ സവും ( ഇ ) വകുപ്പ് 

സക ട്ട റി യു ടെ 269 06 / 03| 2009 | തൊഴിൽ, 

30 - 4- 2010 -ാം തീയതിയിലെ കത്ത്. 
1976 - ലെ അടിമ വേല (നിരോ ധ ന ) നിയ മ ത്തിന്റെ 
സെക്ഷൻ 13 പ്രകാരം സബ് ഡിവി ഷ ണൽ തലത്തിൽ 
വിജിലൻസ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനുള്ള അധികാരം 
ജില്ലാ കളക്ടർമാരിൽ നിക്ഷിപ്തമാക്കി സർക്കാർ തീരുമാനിച്ചി 
രിക്കുന്ന സാഹചര്യത്തിൽ, 1976 - ലെ അടിമവേല ( നിരോധന) 
നിയ മ ത്തിന്റെ സെക്ഷൻ 13 പ്രകാരം പാലാ സബ് 
ഡിവിഷണൽ വിജിലൻസ് കമ്മിറ്റി താഴെപ്പറയുന്ന അംഗങ്ങളെ 
ഉൾപ്പെടുത്തി രൂപീകരിച്ച് ഇതിനാൽ ഉത്തരവായിരിക്കുന്നു . 
ചെയർമാൻ 
സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, പാല . 


മെമ്പർമാർ 


- 1. 


സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, കോട്ടയം 
മെമ്പർമാർ 
1. ശ്രീമതി യശോദ, കെ ., 

പാലമൂട്ടിൽ, 
കളക്ടറേറ്റ് പി. ഒ., 
കോട്ടയം. 

( പട്ടികജാതി/ പട്ടികവർഗ്ഗ പ്രതിനിധി) 
2 . ശ്രീമതി സന്ധ്യ ശ്രീനിവാസൻ, 

അരിപ്പച്ചട്ടിയിൽ, 
പുഞ്ചവയൽ പി . ഒ . 
( പട്ടികജാതി/ പട്ടികവർഗ്ഗ പ്രതിനിധി) 
ശ്രീമതി മണിയമ്മ രാജപ്പൻ, 
കാടിക്കാലായിൽ, 
മാടപ്പള്ളി പി . ഒ., 
ചങ്ങനാശ്ശേരി. 

( പട്ടികജാതി/ പട്ടികവർഗ്ഗ പ്രതിനിധി) 
- 4 . ശ്രീമതി റോസമ്മ ജോൺ, 

വേലിക്കകത്ത്, 
ചെളിക്കുഴി, 
മുണ്ടക്കയം. 
( പൊതുപ്രവർത്തക) 
ശ്രീ . ജിബി ജോൺ, 
പനയ്ക്കൽ വീട്, 
മുട്ടമ്പലം പി. ഒ ., 

കോട്ടയം. 

( പൊതുപ്രവർത്തകൻ) 
6. ശ്രീമതി പി . വി . ജയകുമാരി, 

ജില്ലാ വനിതാക്ഷേമ ഓഫീസർ, 
എ . ഡി . സി . (ജനറൽ) ഓഫീസ്, 
കോട്ടയം. 
( ഗ്രാമ വിക സ ന വു മായി ബന്ധപ്പെട്ട ഗവൺമെന്റ് 
സ്ഥാപന പ്രതിനിധി) 
ശ്രീമതി കെ . വനജകുമാരി, 
അസി. പ്രൊജക്ട് ആഫീസർ, 
പ്ലാനിംഗ് & മോണിറ്ററിംഗ്, 
ദാരിദ്ര ലഘുകരണ ആഫീസ്, 
- കോട്ടയം. 
( ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് 
സ്ഥാപന പ്രതിനിധി) 
ശ്രീമതി പി . ഗീത , 
അസി. പ്രൊജക്ട് ആഫീസർ, 
ദാരിദ്ര ലഘൂകരണ ആഫീസ്, 
കോട്ടയം. 
( ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് 
സ്ഥാപന പ്രതിനിധി) 
ശ്രീ . ജോൺ ജോസഫ്, 
എക്സിക്യൂട്ടീവ് ഓഫീസർ, 
പ്ലാനിംഗ് വകുപ്പ് ഹെഡ്ഓഫീസ്, 
ജില്ലാ സഹകരണ ബാങ്ക്, 
കോട്ടയം. 

( ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രതിനിധി) 
10 . ശ്രീ . ജോസ് അഗസ്റ്റിൻ, 

ജില്ലാ ലേബർ ആഫീസർ 
(എൻഫോഴ്സ്മെന്റ്), 
കോട്ടയം. 

( അടിമവേല നിരോധന നിയമം 1976 - ലെ 
സെക്ഷൻ 10 പ്രകാരമുള്ള പ്രതിനിധി) 


- 4 . 


5 . 


ശ്രീ . കെ . എൻ. ഉദയകുമാർ, 
കൊച്ചുപറമ്പിൽ, 
അന്തിനാട് പി . ഒ., 
( പട്ടികജാതി/ പട്ടികവർഗ്ഗ പ്രതിനിധി) 
ശ്രീ . ശശി, കെ . ജി., 
കരിംതുരുത്തേൽ, 
നെച്ചിപ്പുഴൂർ, 
(പട്ടികജാതി/ പട്ടികവർഗ്ഗ പ്രതിനിധി) 
- ശ്രീമതി ഓമന രാമചന്ദ്രൻ, 

വട്ടക്കാനായിൽ 
മുണ്ടാങ്കൽ പി . ഒ., 
( പട്ടികജാതി/ പട്ടികവർഗ്ഗ പ്രതിനിധി) 
ശ്രീ . ബേബി വേലായുധൻ, 
എള്ളാകാലായിൽ, കിഴതടിയൂർ, പാലാ 
( പൊതുപ്രവർത്തകൻ) 
ശ്രീമതി ലേഖാ സത്യൻ, 
കോലോത്ത്, 
വൈക്കം പി . ഒ., 

( പൊതുപ്രവർത്തക) 
- 6. പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത്, ളാലം 

( ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട് 
ഔദ്യോഗിക സ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ) 
ബ്ലോക്ക് ഡവലപ്മെന്റ് ഓഫീസർ, ളാലം . ( ഗ്രാമ 
വി ക സ ന വു മായി ബന്ധ പ്പെട്ട് ഔ ദോ ഗിക 

സ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ) 
- 8 . | ശീ . നെവിൻ സി. ജോയ്, പ്രാജക്ട് ആഫീസർ, 

മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റി, പാറത്തോട്. 
( ഗാ മ വികസന വു മായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് 
ഇതര സ്ഥാപന പ്രതിനിധി) 
സൈകട്ടറി, കിഴ ത ടിയൂർ കോ - ഓ പ്പ റേ റ്റീവ് 
ബാങ്ക്, പാല 

( ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രതിനിധി) 
| 10 . - തഹശീൽദാർ, മീനച്ചിൽ 

( അടിമ വേല നിരോ ധ ന നിയമം 1976 - ലെ 
സെക്ഷൻ 10 പ്രകാരമുള്ള പ്രതിനിധി) 


കളക്ടറേറ്റ്, 
കോട്ടയം. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


